Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL/ TV ( N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

| 2016 


सत्यमेव जयते 


GOVERN 


- 
കര 


രള സർ 
WMENT OF 


കോർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2016 നവംബർ 22 
22nd November 2016 

1192 വൃശ്ചികം 1 
7th Vrischikam 1192 


വാല്യം 5 
Vol. V 


നമ്പർ 


No. 


Thiruvananthapuram , 

Tuesday 


1938 അഗഹായനം 1 
1st Agrahayana 1938 


PART III 
Commissionerate of Land Revenue 


THRISSUR DISTRICT 


Kodungallur Taluk 


ക്വട്ടേഷൻ/ ലേല പരസ്യം 


നമ്പർ സി3 - 9384 / 2016 . 


2016 ഒക്ടോബർ 26 . 


കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രത്തിലെ 
താലപ്പൊലി മഹോത്സവത്തിന് 1192 ധനു മാസം 26 -ാം തീയതി 
മുതൽ ( ഇം ഗ്ലീഷ് തീയതി 2017 ജനു വരി മാസം 
10 -ാം തീയതി മുതൽ 20 -ാം തീയതി) മകര മാസം 7 -ാം 
തീയതി കൂടിയ 11 ദിവസം ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള കമ്പിവേ 
ലിക്കകവും പബ്ലിക് റോഡുകളും സർക്കാരിൽ നിന്നും പാട്ടത്തി 
നു കൊ ടു ത്തിട്ടുള്ള സ്ഥല ങ്ങളും നാഷ ണൽ ഹൈവേ 
17 - ൽപ്പെട്ട സ്ഥലങ്ങളും റോഡുകളുടെ ഇരു വ ശ വു മുള്ള 
മാർജിൻ സ്ഥലങ്ങളും പോലീസ് സ്റ്റേഷൻ മൈതാ ന വും 
കുളം നികത്തിയ സ്ഥ ല ത്തു കൂടി വട ക്കു നിന്നും 
എഴു ന്ന ള്ളിച്ചു പോരു ന്ന തിനുള്ള സ്ഥല വും പതി വായി 


വെടിക്കെട്ടിനുപയോഗിച്ചുവരുന്നതും വെടിപ്പുരയ്ക്ക് തെക്കും 
കിഴക്കും ഉള്ള മൈതാ ന ങ്ങളും ഒഴിച്ച് കാവിൽ കട വിന് 
പടി ഞ്ഞാറും ശ്രീ കുരുംബ അമ്പ ല ത്തിന് വട ക്കോട്ടും, 
പറവൂർ റോഡിൽ കുരുംബ അമ്പലത്തിന് വടക്കോട്ടും, കാവിൽ 
ചന്തയ്ക്കു കിഴക്കോട്ടും ഉള്ള പുറമ്പോക്കു സ്ഥലങ്ങളിൽ 
കർപ്പൂരവും ക്ഷേത്രത്തിലേക്ക് ജനങ്ങൾക്ക് അത്യാവശ്യമായ 
സാധനങ്ങളും നീക്കി, ബാക്കി സാധനങ്ങൾ കുടിൽ കെട്ടിയും 
മറ്റും കച്ചവടം ചെയ്യുന്നതിനുള്ള അവകാശം 2016 നവംബർ 
മാസം 24 -ാം തീയതി പകൽ 11 മണിക്ക് കൊടുങ്ങല്ലൂർ താലൂ 
ക്കാഫീസ് കോൺഫറൻസ് ഹാളിൽ വച്ച് പരസ്യമായി ക്വട്ടേ 
ഷൻ/ ലേലം ചെയ്യുന്നതാണ്. ലേലം കൂടാതെ മേൽപ്പറഞ്ഞ 
പുറമ്പോക്കു സ്ഥലങ്ങളിൽ കച്ചവടം 


- 1 . 


3 . 


നടത്തുവാൻ മേൽ നിശ്ചയങ്ങൾക്കനുസരിച്ച് കൂലി പിരി 

( ബി ) 

അണ്ടി, പൊരി, ഉഴുന്നുവട, ഈത്തപ്പഴം, നാളികേരം 
ക്കുന്നതിന് സീൽ ചെയ്ത ക്വട്ടേഷനുകൾ ലേല ദിവസം ലേല 

മുതലായവ വടക്കേ നടയിൽ പാലത്തറയ്ക്ക് വടക്ക് 
സമയത്തിന് 12 മണിക്കൂർ മുൻപ് വരെ സ്വീകരിക്കുന്നതും 

വശം ആൽത്തറ വിട്ട് കിഴക്കോട്ടുള്ള സ്ഥലങ്ങളിൽ 
ലേല തുകയിലോ ക്വട്ടേഷനിലോ ഏതിലാണ് കൂടുതൽ തുക 

മാത്രം കച്ചവടം നടത്തേണ്ടതാണ്. 
എന്നു നോക്കി കൂടുതൽ തുകക്കാരന് ക്വട്ടേഷൻ ലേലംകൊണ്ട് ( സി ) മാല , പുസ്ത ക ങ്ങ ൾ , ശീല ത ര ങ്ങ ൾ , നിലത്ത് 
ആൾ ആയി താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 

വിരിച്ചു ചെയ്യുന്ന കച്ച വ ട ങ്ങ ൾ മ ത ലാ യ വ 

കിഴ ക്കേ ന ട യിൽ കമ്പിവേലിക്ക് കിഴക്ക് വശം 
നിബന്ധനകൾ 

ദേവസ്വം കൊട്ടാരത്തിലേക്ക് പോകുന്നതിന് തെക്ക് 

വടക്ക് 6 ( ആറ്) മീറ്റർ സ്ഥലംവിട്ട് ബാക്കിയുള്ള 
ക്വട്ടേഷൻ ലേലത്തിൽ പങ്കെടുക്കുന്നവർ - 10 ,000 വീതം 

സ്ഥലത്ത് നടത്തേണ്ടതാണ്. 
നിരതദവ്യം കെട്ടി വയ്ക്കേ ണ്ട താ ണ്. തിരിച്ചറിയൽ 

( ഡി ) പ ല ച ര ക്ക്, കായ കറി മുത ലാ യ മറ്റെ ല്ലാ തരം 
കാർഡ് ഹാജ രാ ക്കേ ണ്ട തു മാ ണ്. ക്വട്ടേ ഷൻ/ ലേലം 

കച്ചവടങ്ങളും തെക്കേ കുളത്തിന് കിഴക്ക്വശമുള്ള 
കൊണ്ട് ആളുടെ നിരതദ്രവ്യ സംഖ്യ ക്വട്ടേഷൻ/ ലേല 

മൈതാനത്ത് വെച്ച് നടത്തേണ്ടതുമാണ്. 
നിശ്ചയിച്ച പ്രകാരമുള്ള അവധി കഴിഞ്ഞ് ക്വട്ടേഷൻ 
ലേലത്തിൽ പ്പെട്ട സ്ഥലം പൂ ർ വ്വ സ്ഥിതിയി ലാക്കി 

- ( ഇ ) 

കാ പ്പി , ചായ , പല ഹാ രം , ഹോട്ടൽ മുത ലാ യ 
ബോദ്ധ്യപ്പെട്ടതിനുശേഷവും മറ്റുള്ളവരുടെ നിരതദ്രവ്യ 

കച്ചവടങ്ങൾ പോസ്റ്റാഫീസിന്റെ മതിൽ ഒഴിവാക്കി 
സംഖ്യ ക്വട്ടേഷൻ/ ലേലം കഴിഞ്ഞ ഉടനെയും മടക്കി 

വെടി - ര വ രെയുള്ള സ്ഥലത്ത് കുടിലു കൾ 
നൽകുന്നതാണ്. 

കിഴക്കോട്ടും വട ക്കോട്ടും മു ഖ മാ യി കെട്ടി 

അവയിൽ മുൻ പതിവനുസരിച്ച് നടത്തേണ്ടതാണ്. 
2. ക്വട്ടേഷൻ/ ലേലം കഴിഞ്ഞാൽ ക്വട്ടേഷൻ/ ലേലക്കാരൻ 

- മേൽ വിവരിച്ച വകു പ്പു ക ളിൽ ഭേദ ഗതി വരു ത്തു 
ആകെ ക്വട്ടേ ഷൻ/ ലേല സംഖ്യ യിൽ മൂന്നിൽ ഒരു ന്ന തിനും മേൽ പറഞ്ഞ പുറ മ്പോക്ക് സ്ഥലങ്ങ ളിൽ 
ഭാഗ ത്തിൽ കുറയാത്ത സംഖ്യ ഉട നെയും ബാക്കി എവിടെയെങ്കിലും കുടിലുകൾ കെട്ടുന്നതോ, കച്ചവടം നടത്തു 
സംഖ്യ ക്വട്ടേഷൻ/ ലേലം സ്ഥിരപ്പെടുത്തി അറിയിപ്പു ന്നതോ നിരോധിക്കുന്നതിനുള്ള അവകാശം കൊടുങ്ങല്ലൂർ തഹ 
കിട്ടിയാൽ രണ്ടു ദിവസത്തിനകവും ഈ ആഫീസിൽ ശീൽദാർക്ക്ഉണ്ടാ യി രി ക്കു ന്ന തും അപ കാ രമുള്ള 
അടക്കേണ്ടതും ക്വട്ടേഷൻ/ ലേലക്കാരന്റെ ചെലവിൽ തീരു മാ ന ങ്ങൾ ക്വട്ടേ ഷൻ/ ലേലക്കാരൻ അനു സ രി ക്കാൻ 
സർക്കാരിലേക്ക് ബോദ്ധ്യമായ ഒരു കരാർ എഴുതി ബാദ്ധ്യസ്ഥനുമായിരിക്കും. വീഴ്ചവരുത്തിയാൽ 4 -ാം വകുപ്പ് 
ഒപ്പിട്ട് തരേണ്ടതുമാണ്. 

പകാ ര മു ള്ള ശിക്ഷ കൾക്ക് ക്വട്ടേ ഷ ൻ / ലേലക്കാരൻ 

വിധേയനാകുന്നതുമായിരിക്കും. 
രണ്ടാം വകു പ്പിൽ പറയുംപകാരം ചെയ്യു വാൻ 

6. ഓഫീസു ക ളുടെ പ്രവർത്ത ന ങ്ങൾക്ക് അസൗ കര്യം 
ക്വട്ടേഷൻ/ ലേലക്കാരൻ വീഴ്ചവരുത്തിയാൽ ക്വട്ടേഷൻ 

ഉണ്ടാ കു ന്ന വി ധ ത്തിൽ പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
ലേക്കാരൻ അടച്ചിട്ടുള്ള എല്ലാ സംഖ്യ കളും 

രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണിവരെ 
സർക്കാ രി ലേക്ക് മുതൽകൂട്ടുന്നതും ടി ക്വട്ടേഷൻ 

ക്വട്ടേഷൻ/ ലേലത്തിൽപ്പെട്ട സ്ഥലങ്ങളിൽ ഉച്ചഭാഷിണി 
ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൻമേൽ വീണ്ടും 

ഉപയോഗിക്കുകയോ മറ്റുള്ളവരെ ഉപയോഗിക്കു വാൻ 
ക്വട്ടേഷൻ/ ലേലം നടത്തുന്നതും അപ്രകാരം ക്വട്ടേഷൻ 

അനുവദിക്കുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ്. 
ലേലം നടത്തുന്നതിൽ സർക്കാരിലേക്ക് വല്ല നഷ്ടവും 

7 . ക്ഷേത്രവളപ്പിൽ കമ്പി വേലിക്ക കത്ത് യാതൊരുവിധ 
ഉണ്ടാകു ന്നതാകയാൽ അത്മുൻ ക്വട്ടേ ഷൻ/ ലേല 
ക്കാരനോട് നികുതി ബാക്കിയെന്ന പോലെയോ മറ്റു 

വ്യാപാ ര ങ്ങളും നടത്താൻ ക്വട്ടേ ഷൻ/ ലേലക്കാരനെ 

അനുവദിക്കുന്നതല്ലാത്തതും ടി സ്ഥലങ്ങളിൽ കർപ്പൂരം, 
വിധത്തിലോ ഈടാക്കുന്നതും ലാഭമുണ്ടായാൽ ആദ്യ 

മഞ്ഞൾ മുത ലാ യ സാ ധ ന ങ്ങ ൾ ഈ വർഷത്ത 
ക്വട്ടേഷൻ/ ലേലക്കാരന് അവകാശമില്ലാത്തതുമാകുന്നു . 

ദേവസ്വം കുത്ത ക ക്കാർക്ക ല്ലാതെ വേറെ ആർക്കും 
ക്വട്ടേഷൻ/ ലേല നിശ്ചയപ്രകാരമുള്ള ദിവസങ്ങളിൽ 

വ്യാപാരം ചെയ്യുവാൻ പാടില്ലാത്തതുമാണ്. 
കൂടു ത ലായി മേൽ പ സ് താ വിച്ച സ്ഥല ങ്ങ ളിൽ കച്ചവടക്കാരിൽ നിന്നും താഴെ ചേർക്കുന്ന നിരക്കു 
ക്വട്ടേ ഷൻ/ ലേലക്കാരൻ കച്ച വടം നട ത്തു കയോ, 

പ്രകാരം സംഖ്യ ഈടാക്കേ ണ്ട താ ണ്. ഈ നിരക്ക് 
നിശ്ചയിച്ച് നിര ക്കി ല ധികം കൂലി പിരി ക്കു കയോ കൂട്ടു വാനോ കുറ ക്കു വാനോ ഉള്ള അ ധി കാ രം 
അ താ ത് കച്ച വ ട ങ്ങ ൾ ചെയ്യു വാൻ അ നു വ ദിച്ച 

കൊടുങ്ങല്ലൂർ തഹശീൽദാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. 
നിശ്ചിത സ്ഥലങ്ങളിൽ അല്ലാതെ കച്ചവടം ചെയ്യുവാൻ 

സംഖ്യ ഈടാ ക്കു മ്പോൾ അച്ചടിച്ച ഫോറ ത്തിൽ 
അനുവദിക്കുകയോ ചെയ്താൽ അത്തരം കുറ്റങ്ങൾക്ക് രശീത് നൽകേണ്ടതും ആയതിന്റെ കൗണ്ടർ ഫോയിൽ 
പിഴ ശിക്ഷ നിശ്ചയിക്കു വാനും വേണ്ടി വ ന്നാൽ 

കോൺടാക്ട് കാലം കഴിഞ്ഞ് ഒരു മാസം വരെ 
ക്വട്ടേഷൻ/ ലേലക്കാരനുമായുള്ള കരാർ റദ്ദ് ചെയ്യുവാനും 

സൂക്ഷിക്കേണ്ടതും ആവശ്യപ്പെട്ടാൽ ഈ ആഫീസിൽ 
ക്വട്ടേഷൻ/ ലേല സ്ഥലങ്ങളിലുള്ളകുടിലുകൾമുതലായവ 

പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതുമാണ്. 
വിറ്റ് സർക്കാരിലേക്ക് മുതൽകൂട്ടുവാനും കൊടുങ്ങല്ലൂർ 9. ക്വട്ടേ ഷൻ/ ലേലക്കാരന്റെ സ്വന്തം ചെലവിന്മേൽ 
തഹശീൽദാർക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 

കെട്ടി യു ണ്ടാ ക്കിയ കുടിലു കളിൽ വച്ച് കച്ച വടം 

ചെയ്യുന്നതിന് താഴെ കാണിച്ചിരിക്കുന്നതിന്റെ ഇരട്ടിയും 
5. ( എ ) പ ഴ യ താലൂക്കാ ഫീസിന് തെക്ക് വശത്ത് കുളം 

കുടിലുകളുടെമുൻവശം കെട്ടുന്ന പന്തലിന് 12 ഭാഗം 
നികത്തിയ സ്ഥലത്ത് റോഡ രികിൽ തെക്കോട്ടും 

നിരക്കും കൂടി വസൂ ലാ ക്കാ വു ന്നതും അപകാരം 
പടിഞ്ഞാറോട്ടും മുഖമായി ഷെഡുകൾ കെട്ടേണ്ടതും 

കച്ചവടം ചെയ്യുന്നതിന് മുൻപായി കച്ചവടക്കാരൻ ടി 
അവിടെ മാത്രം ഓട്, ചെമ്പ്, പിച്ചള സാമാനങ്ങൾ, 

സ്ഥലങ്ങളിൽ പ്രവേശിച്ച് ക്വട്ടേഷൻ/ ലേലക്കാരനുള്ള 
ജൗളി, മെത്ത പപ്പാ യ്, ഇഞ്ചി, പഞ്ഞിമുത ലാ യ വ 

സംഖ്യ കൊടു ക്കേ ണ്ട തും ക്വട്ടേ ഷൻ/ ലേലക്കാരൻ 
മുൻ പതിവുപോലെ വ്യാപാരം നടത്തേണ്ടതാണ്. 

സംഖ്യ വാങ്ങി രശീതി കൊടുക്കേണ്ടതുമാണ്. 


10. ക്വട്ടേ ഷൻ/ ലേലക്കാരന്റെ പേരിൽ സർക്കാ രി ലേക്ക് 
തരേ ണ്ട താ യ എല്ലാ സംഖ്യ കളും കച്ചവടക്കാരിൽ 
നിന്ന് ക്വട്ടേ ഷൻ/ ലേലക്കാരന് ന്യായ മായി കിട്ടേണ്ട 
സംഖ്യകളും വേണ്ടിവന്നാൽ നികുതി ബാക്കിയെന്ന 
പോലെ അതാത് ആളുകളിൽ നിന്ന് ഈടാക്കുന്നതിന് 
കൊടു ങ്ങ ളൂർ തഹ ശീൽദാർക്ക് അ ധി കാ ര മു ള്ള 
തായിരിക്കും. 

പട്ടിക 


കമ 
നമ്പർ 


ഇനവിവരം 


നിരക്ക് 
( S ) 


5. 00 


1 . 00 


1. 00 


1,00 


ചായ , കാപ്പി ( ച . മീ . 1- ന്) 

3. 00 
പലഹാരം 

3 .00 
ഹോട്ടൽ 
ഷാപ്പു കച്ചവടം 

3.00 
പുസ്തകം 

0 . 50 
ജൗളി 

1. 00 
7 നിലത്തുവിരിച്ചു കച്ചവടം ,, 
പലചരക്ക് 

1. 00 
9 മെത്തപ്പായ 

2 - ന് 

0.50 
തഴപ്പായ 8- ന് 

1.00 
പൊരി, ഉഴുന്നുവട കുട്ട 1- ന് 
മാല കച്ചവടം ( ച . മീ . 1- ന്) 

1. 00 
മുക്കുപണ്ടങ്ങൾ 
ചെമ്പ്, ഓട് മുതലായവ , 
അലൂമിനിയം 
മധുരനാരങ്ങ ചുമട് 1- ന് 
നാളികേരം 100 എണ്ണം 

5 . 00 
ഇഞ്ചക്കോൽ ( ച . മീ . 1- ന്) 

1. 00 
അടയ്ക്ക , കായ്കനികൾ, 
ചട്ടി മുതലായവ ചുമട് 1- ന് 

3.00 
കോഴി എണ്ണം 

1 - ന് 
വിശറി എണ്ണം 12 - ന് 
21 - സോഡാ ഫാക്ടറി ( ച . മീ . 1- ന്) 
- വ്യാപാരം പദർ ശനം മറ്റ് വിനോദ കാഴ്ച്ചകൾ 
നട ത്തു ന്ന തിന് നില വിലുള്ള മറ്റ് നിബ ന്ധ ന ക ൾ 
ബാധകമായിരിക്കും. 


6. 00 


, 00 
5 .00 


0 . 50 


0 . 50 


3.00 


താലൂക്കാഫീസ്, 
കൊടുങ്ങല്ലൂർ. 


( ഒപ്പ്) 
തഹശീൽദാർ. 


